Kerala Gazette No. 10 dated 7th March 2017 . 
PARTI 


Section iii 


കേരള 
- 
K 


ERNMENT 


ം പാൽ 

OF KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- സി ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 21122/ ലെഗ്. സി2 / 2016/ നിയമം. 

- 2016 നവംബർ 23 
തിരുവനന്തപുരം, 1192 വൃശ്ചികം 8/ 1938 അഗ്രഹായനം 2. 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറി വി ലേ ക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടു ത്തു ന്നു . നിയമസഭ പാസ്സാക്കിയ 
പകാരമുള്ള ബില്ലിന് 2016 നവംബർ 21 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി 
ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


23 


2016- ലെ 20 -ാം ആക്റ്റ് 
2016 - ലെ കേരള കോർട്ട്- ഫീസും വ്യവഹാരസലയും 

( ഭേദഗതി) ആക്റ്റ് 
1959 - ലെ കേരള കോർട്ട് ഫീസും വ്യവഹാരസലയും 

ആക്റ്റ് 
വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 

ആക്റ്റ് 
പീഠിക . 1959 - ലെ കേരള കോർട്ട് ഫീസും വ്യവഹാരസലയും ആക്റ്റ് ( 1960 - ലെ 10 ) 
ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത്യുക്തമായി 
രിക്കുകയാൽ; 

-- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയേഴാം സംവത്സരത്തിൽ ഇനിപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു: 
-- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. (1) ഈ ആക്റ്റിന് 2016- ലെ കേരള കോർട്ട് ഫീസും 
വ്യവഹാരസലയും ( ഭേദഗതി) ആക്റ്റ്എന്ന് പേര് പറയാം. 

(2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
- 2. 76 -ാം വകുപ്പിനുള്ള ഭേദഗതി. - 1959 - ലെ കേരള കോർട്ട്- ഫീസും വ്യവഹാര 
സലയും ആക്ടിന്റെ ( 1960 - ലെ 10) 76 -ാം വകുപ്പിൽ, (3) -ാം ഉപവകുപ്പിനു പകരം 
താഴെ പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

“(3) തൽസമയം പ്രാബല്യത്തിലുള്ള മറ്റ് ഏതെങ്കിലും നിയമത്തിൽ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും, (2 ) -ാം ഉപവകുപ്പ് പ്രകാരം സമാഹരിച്ച നിയമ സഹായ നിധിയുടെ 
എഴുപത് ശതമാനത്തിന് തുല്യമായ ഒരു തുക ഓരോ വർഷവും 1980 - ലെ കേരള 
അഭിഭാഷക ക്ഷേമനിധി ആക്ടിലെ 3 -ാം വകുപ്പ് പ്രകാരം രൂപീ ക രിച്ചിട്ടുള്ള 
ഫണ്ടിലേക്കും നിയമസഹായ നിധിയിൽ സമാഹരിച്ച തുകയുടെമുപ്പത് ശതമാനത്തിന് 
തുല്യമായ ഒരു തുക 2003 - ലെ കേരള അഡ്വക്കേറ്റ് ക്ലാർക്ക്സ് ക്ഷേമനിധി ആക്ടിലെ 
3 -ാം വകുപ്പ് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഫണ്ടിലേക്കും നീക്കിവയ്ക്കേണ്ടതാണ്: 

എന്നാൽ ( 3 ) -ാം ഉപ വ ക പ്പിൽ വ്യക്ത മാ ക്കി യിട്ടുള്ള ഫണ്ടു ക ളി ലേക്ക് 
നീക്കിവയ്ക്കപ്പെട്ട തുകയിൽ നിന്നും പത്ത് ശതമാനം വീതം തുകയ്ക്ക് തുല്യമായ തുക 
വ്യവഹാരികൾക്ക് അടിസ്ഥാന സൗകര്യം ലഭ്യമാക്കുന്നതിനായി നിലനിർത്തിയതിനു 
ശേഷം, അപ്രകാരം നീക്കിവെക്കപ്പെട്ട തുക പ്രസ്തുത ഫണ്ടുകളിലേക്ക് കൈമാറ്റം 
ചെയ്യേണ്ടതാണ്. ”. 

- ( ശരിത്തർജ്ജമ ) 

- കെ . എ . ശ്രീലത , 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


